Reg. No. K.- 107 


GOVERNMENT OF KERALA 

1969 


KERALA GAZETTE 

EXTRAORDINARY 
PUBLISHED BY AUTHORITY 


Vol. XIV ] Trivandrum , Saturday , 


18th October 1969 
26th Asvina 1891 


[No. 256 


CONTENTS 


G.O.(MS ) Nos. 340 |69|Home, 341|69|Home, 

342 |69|Home and 343|69|Home 

dated 18th October , 1969. 


PRINTED AND PUBLISHED BY THE S. G. P. AT THE GOVERNMENT PRESS, 

TRIVANDRUM , 1969. 


GOVERNMENT OF KERALA 


Home (SS) Department 

NOTIFICATIONS 


1 


G.O.(MS) No. 340 /69/Home dated 18th October 1969. 
No. 37499 / SS4 /69/Home. Dated , Trivandrum , 18th October 1969. 

WHEREAS the Government are of opinion that it is necessary 
to appoint a Commission of Inquiry for the purpose of making an 
inquiry into definite matters of public importance hereinafter specified : 

Now , therefore , in excrcise of the powers conferred by Section 3 
of the Commissions of Inquiry Act, 1952 (Central Act, 60 of 1952 ), 
the Government hereby appoint a Commission of Inquiry consisting 
of Shri A. N. Mulla , Retired Judge of the Allahabad High Court to 
inquire into : 

(i) the allegations against Shri M. N. Govindan Nair , Minister 
for Agriculture & Electricity , contained in the joint Memorandum of 
Sarvashree Atchuthanandan , C. B. C. Warrier , V. V. Kunjambu and 
T. M. Meethian , M. L. As., submitted to the Minister - in - charge of 
Home Affairs, on 10-9-1969, a copy of which is included herein as 
Appendix I. 

(ii) The allegations against Shri M. N. Govindan Nair con 
tained in the memorandum dated 7-9-1969 presented by Shri John 
Manjooran , General Secretary , Kerala Socialist Party , particulars of 
which are included herein as Appendix II. 

7 The Commission shall make its report to the Government on or 
before the 31st January 1970 . The report shall cover all aspects of 
the matters specified above with particular reference to the following 
points : 

(i) what are the real facts with regard to the matters covered 
by the allegations ; 

(ii) whether the facts disclose any misconduct or corruption 
on the part of Shri M. N. Govindan Nair ; 

In exercise of the powers conferred on the Government by 
Section 5 of the Commissions of Inquiry Act, 1952 (Central Act 60 
of 1952) , the Government having regard to the nature of the inquiry 
to be made, are pleased to direct that the provisions of sub - section (2 ) , 
sub -section ( 3 ), sub -section (4 ) and sub -section (5 ) of Section 5 of 
the said Act shall apply to the Commission . 

By order of the Governor, 

S. ANANTAKRISHNAN , 

Special Secretary to Government, 
33/3428 . 


4 


APPENDIX I 


ശ്രീ . എം . കെ . കൃഷ്ണൻ, 
ആഭ്യന്തരവകുപ്പുമന്ത്രി അവർകൾ , 
തിരുവനന്തപുരം. 


സർ, 


ഞങ്ങൾക്കും ലഭിച്ചിട്ടുള്ള വസ്തുതകളും രേഖകളും സൂക്ഷ്മമായി പരിശോധിച്ച 
തിൽനിന്നും പ്രത്യക്ഷത്തിൽ കൃഷി- വിദ്യുച്ഛക്തി മന്ത്രികാര്യാലയവുമായി ബന്ധ 
പ്പെട്ട താഴെചേക്കുന്ന ഇടപാടുകളിൽ അഴിമതി ഉണ്ടായിട്ടുണ്ടെന്നും അതുവഴി ഗവ 
ണ്മെൻറിനും വിദ്യച്ഛക്തി ബോർഡിനും ലക്ഷക്കണക്കിനു രൂപ നഷ്ടം വരാൻ ഇടയാ 
യിട്ടുണ്ടെന്നും വിദ്യുച്ഛക്തിമന്ത്രിക്കുകൂടി ഇവയിൽ പങ്കുണ്ടെന്നും ഞങ്ങൾക്കും ബോധ്യ 
മായിരിക്കുന്നു. അതിനാൽ ഈ ആരോപണങ്ങൾ കമ്മിഷൻ ഓഫ്എൻക്വയറീസും 
ആക്ററിന്റെ വ്യവസ്ഥകളനുസരിച്ചും അന്വേഷണവിധേയമാക്കണമെന്നും ഇതി 
നാൽ അഭ്യർത്ഥിച്ചുകൊള്ളുന്നു. 
1 . ( എ ) ഇടുക്കി പ്രോജക്റ്റിനോടനുബന്ധിച്ച ടെയിൽറെയ്സ് ടണൽ 

എക്സ°കവേഷൻ ഓഫ് അണ്ടർഗ്രൗണ്ടും പവ്വർ ഹൗസ്- ഇടിക്കിപ 
നേരിയമംഗലം റോഡിന്റെ തീരാത്ത ഭാഗം മുതലായ ജോലി 
കൾക്കുള്ള കോൺട്രാക്ററുകൾ കുറഞ്ഞ ടെൻഡർ നൽകിയ കോൺ 
ട്രാക്റക്കും നൽകാതെയും-വച്ചുതാമസിപ്പിച്ചും- റേററു റിവൈസ് 
ചെയ്തും - ലക്ഷക്കണക്കിനു ഗവണ്മെൻറിനും .വിദ്യുച്ഛക്തി 

ബോർഡിനും നഷ്ടമുണ്ടാക്കുകയും, -- 
( ബി ) ഇതിനിടയാക്കിയ ഉദ്യോഗസ്ഥന്മാരെ ശങ്കരൻകമ്മിഷൻറിപ്പോർട്ടും 

വിജിലൻസ് കമ്മിഷൻ റിപ്പോർട്ടും കിട്ടിയതിനുശേഷം കാലാ 
വധിക്കു മുൻപും മുഴുവൻ പെൻഷൻ അനുവദിച്ച് ജോലിയിൽ 
നിന്നും വിരമിക്കുന്നതിനും അനുവദിക്കുവാൻ ബോർഡിനെ പ്രേരി 

പ്പിച്ച് ഉത്തരവായതിനെ സംബന്ധിച്ചു - 
2. ഇലക്ട്രിസിററി ബോർഡിന്റെ ആവശ്യത്തിലേയ്ക്ക് ബൾബു വാങ്ങുന്നതി 
നായി പരസ്യപ്പെടുത്തിയിരുന്ന ടെൻഡർ അനുസരിച്ച് കുറഞ്ഞ റേററിനും ടെൻഡർ 
സമർപ്പിച്ചവരിൽനിന്നു” അവ വാങ്ങാതെ ഡിപ്പാർട്ടുമെൻറു ശുപാർശകൾ വിഗണിച്ചു 
തോഷിബാ ആനന്ദ് ലാംപ്സം കമ്പനി ലിമിററഡി ൽനിന്നും കൂടിയ നിരക്കിൽ, 
സ്റ്റാൻഡേർഡും സർട്ടിഫിക്കററുകൾപോലും ലഭിക്കുന്നതിനു മുൻപും ബൾബുകളും 
ട്യൂബുലൈററുകളും വാങ്ങിക്കുന്നതിനും ഉത്തരവായതിനെ സംബന്ധിച്ചു - 

3. അഗ്രികൾച്ചറൽ കോളേജിൽ പി . എച്ച്. ഡി . യൂള്ള കോഴസ് ഇല്ലാതിരു 
ന്നിട്ടും മന്ത്രിയുടെ 

പാർട്ടിയിൽപ്പെട്ട വെളിയം ഭാഗ്ഗവൻറ ബന്ധുവായി 


5 


എം . പി . അശോകൻഎന്ന ആളിനു് സ്പെഷ്യലായി അഡ്മിഷൻ നൽകിയതിലും, 
അവിടെനിന്നുംയൂണിവേഴ്സിററിയിൽ റിസർച്ചിനു” എടുപ്പിച്ചതിലും,റിസർച്ചിന 
വരുന്ന ചെലവും ഗവണ്മെൻറ് വഹിക്കാമെന്നു ഉത്തരവു പുറപ്പെടുവിച്ചതിലും, ഉദ്യോ 
ഗസ്ഥന്മാരെ സ്വാധീനിപ്പിച്ചു് സ്കോളർഷിപ്പു കൊടുപ്പിലും അമേരിക്കയിലേയ്ക് 
ഉപരിപഠനത്തിനും അയപ്പിച്ചതിലും ഉണ്ടായ അഴിമതികളെപ്പററി. 

4. ഇൻഡ്യൻ അലൂമിനിയം കമ്പനി, പ്രിമീയർടയേഴ്സ്തുടങ്ങിയ കമ്പനി 
കൾക്കും വളരെ ചുരുങ്ങിയ വിലയ്ക്കു നൽകിപ്പോരുന്ന ഇലക്ട്രിസിററി ചാർജ്ജിൽ 
ഭീമമായ സംഖ്യ ഇളവുചെയ്തതിലും - ഇലക്ട്രിസിററി ഡ്യൂട്ടി ഇളവുചെയ്തു കൊടു 
ത്തതിലും ഉണ്ടായ അഴിമതികളെപ്പറ്റി. 

5. കറണ്ടും ചാർജം 1967-68 - ലെ യഥാർത്ഥ ഉല്പാദനച്ചെലവിനു തുല്യമായി 
ഇലക്ട്രിസിററി വിതരണ ഏജൻസികളിൽനിന്നും ഈടാക്കണമെന്ന ബോർഡിൻറ 
ശുപാർശയ്ക്ക് വിരുദ്ധമായി കണ്ണൻ ദേവൻ കമ്പനി തുടങ്ങിയ ഇലക്ട്രിസിററി 
സപ്പെ ഏജൻസികളിൽനിന്നും കുറഞ്ഞ നിരക്കിൽ ചാർജ്ഈടാക്കാൻ ഉത്തരവായ 
തിൽഉണ്ടായ അഴിമതി. 

6 , രണ്ടുകനേഡിയൻ ഐ . ആർ. കമ്പ്രസ്സർ യന്ത്രങ്ങൾ മൂലമററത്തെ കോൺട്രാ 
ക റററായ സി . എൻ. ജോജ്ജിനു, കരാറിൽ വ്യവസ്ഥ ചെയ്തിരുന്ന വാടക തിരികെ 
കൊടുത്തും തുച്ഛ വിലയ്ക്ക് വിററതിലുണ്ടായ അഴിമതികളെപ്പററി . 

ശ്രീ . സി . എൻ. ജോർജം (മൂലമററം കോൺട്രാക്റർ) കോൺട്രാകാറിൽ 
വ്യവസ്ഥപ്പെടുത്തിയിരുന്നതിനു വിരുദ്ധമായി പി . വി . സി. ട്യൂബുകൾ നൽകിയ 
തിൽഉണ്ടായ അഴിമതിയെപ്പററി. 

8 . കണ്ണൂർ ജില്ലയിൽ കോളിയാട് എസ്റ്റേററിൽ രാമരാജവമ്മയ്ക്ക് നൽകിയ 
ബാങ്ക് ഗാരണ്ടിക്കു ഈടാക്കേണ്ടതായ സ്റ്റാമ്പുഡ്യൂട്ടി ഗവണ്മെൻറുകു വഹിക്കുവാൻ 
കരാറുണ്ടാക്കിയതിലുള്ള അഴിമതിയെപ്പറ്റിയും മറ്റും. 

9 . അഗ്രികൾച്ചറൽ ഡിപ്പാർട്ടുമെൻറിലും അനിമൽ ഹസ്ബൻററി ഡിപ്പാർട്ടു 
മെൻറിലെയും ചില ഉദ്യോഗസ്ഥന്മാക്കും നടപടികൾക്കു വിരുദ്ധമായി പ്രമോഷൻ 
നൽകിയതിൽ ഉണ്ടായിട്ടുള്ള അഴിമതികളെ സംബന്ധിച്ചും. 


7 . 


(Copy) 


6 


APPENDIX II ! 


Memorandum dated 7-9-1969 presented by Shri John Manjuran , 
General Secretary , Kerala Socialist Party , Ernakulam to 

Shri M. K. Krishnan , Home Minister , Kerala . 


***** 


Shri M. N. GOVINDAN NAIR , Minister for Agriculture & Electricity . 

1. In the purchase of electric bulbs, the Minister was responsible 
to give the, order to Thoshiba Anand Co. overlooking the fact that 
its tender was not the lowest and also that standard certificate has 
not been obtained by this Company. The Minister has ignored the 
departmental recommendations against the tender of the Thoshiba 
Anand Lamps. 

2. Though there was no course of P.H.D. in the Agricultural 
College, Shri M. P. Asokan was given a special admission first and 
then he was deputed to the University as a Research Student, the 
entire expense being met by the Government. Subsequently , he was 
granted a scholarship and then sent to America for higher studies. 
The Minister has a predominent role to play in this . Since Shri 
M. P. Kesavan , happened to be a close relative to Shri Veliyam 
Bhargavan , who is a prominent leader of Minister s own party . 

3 . Concessions and reductions estimated to a big amount was 
given to Indian Aluminium Company and Premier Tyres Ltd. in the 
matter of electricity charges . This is a serious matter especially in 
the circumstance , that these companies are being given electricity 
at a nominal rate far below the rate applicable to others. What made 
the Minister to give the concessions resulting a huge loss to the 
Government exchequer ? 

4. It has been ordered that Electricity Board need charge only 
a nominal rate from Kannan Devan Co. and others, while the Electri 
city Board has recommended , that charges at the rate of actual cost 
of production of 1967-1968 should be levied from those electricity 
supplies agencies . What made the Minister to bypass the recom 
mendation of Electricity Board ? 

5. Two Canadian Air Compressors was sold for a nominal price 
to one Shri C. N. George a contractor of Mulamattam , after having 
refunded the hire charges for past service . This is nothing but cor: 
ruption and misappropriation of the State fund and properties. 


*** 


K. 


*** 


(Copy ) 


. 


G.O. (MS ) No. 341|69|Home dated 18th October 1969 . 
No. 37496 SS4 |69|Home. Dated , Trivandrum , 18th October 1969. 

WHEREAS the Government are of opinion that it is necessary 
to appoint a Commission of Inquiry for the purpose of making 
an inquiry into definite matters of public importance hereinafter 
specified : 

Now , therefore, in exercise of the powers conferred by Section 3 
of the Commissions of Inquiry Act, 1952 ( Central Act, 60 of 1952) , 
the Government hereby appoint a Commission of Inquiry consisting 
of Shri A. N. Mulla , Retired Judge of the Allahabad High Court 
to inquire into : 

(i) the allegations against Shri T. V. Thomas, Minister for 
Industries, contained in the Memorandum submitted to the Minister 
in -charge of Home Affairs by Shri P. Govinda Pillai, M. L. A., 
copy of which is included herein as Appendix 1 ; 

( ii) allegations against Shri T. V. Thomas contained in the 
Memorandum dated 7-9-1969 presented by Shri John Manjooran , 
General Secretary, Kerala Socialist Party , particulars of which are 
included herein as Appendix II ; 

( iii) allegations against Shri T. V. Thomas contained in the 
Memorandum dated 8-9-1969 presented by Shri Varkey Vadakkan , 
General Secretary , Karshaka, Thozhilali Party , particulars of which 
are given herein as Appendix III. 

The Commission shall make its report to the Government on 
or before the 31st January 1970. The report shall cover all aspects 
of the matter specified above with particular reference to the 
following points : 

( i) what are the real facts with regard to the matters covered 
by these allegations ; 

(ii ) whether the facts disclose any misconduct or corruption 
on the part of Shri T. V. Thomas. 

In exercise of the powers conferred on the Government by 
Section 5 of the Commissions of Inquiry Act, 1952 (Central Act 
60 of 1952) , the Government having regard to the nature of the 
inquiry to be made, are pleased to direct that the provisions of sub 
section (2 ) , sub -section ( 3 ) , sub -section (4 ) and sub-section (5 ) of 
Section 5 of the said Act shall apply to the Commission . 

By order of the Governor, 

S. ANANTAKRISHNAN , 
Special Secretary to Government. 


8 


APPENDIX I 


ബഹുമാനപ്പെട്ട ആഭ്യന്തരവകുപ്പുമന്ത്രി മുമ്പാകെ ഗോവിന്ദപ്പിള്ള: ബോധിപ്പി 


ന്ന മെമ്മോറാണ്ഡം. " 


വ്യവസായ വകുപ്പുമന്ത്രി ശ്രീ . ടി . വി . തോമസ്സിനെതിരായി ഞാൻ 3-1-0-69 - ൽ 
നിയമസഭയിൽ താഴെപ്പറയുന്ന ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുള്ളതും, ഞാൻഉന്നയിച്ച 
ആ ആ.രാപണങ്ങളടങ്ങിയ കത്ത്ബഹുമാനപ്പെട്ട നിയമസഭാ സ്പീക്കർക്ക് നിയമ 
സാ ചട്ടപ്രകാരം മുൻകൂട്ടിത്തന്നെ കൊടുത്തിട്ടുള്ളതുമാണ്. 

താഴെപ്പറയുന്ന ആരോപണങ്ങൾ ഏററവും ഗുരുതരവും പൊതു പ്രാധാന്യമുള്ളതും 
ആകയാൽ 1952- ലെ കമ്മീഷൻ ആഫ്എൻക്വയറീസ് ആക്റു” 3 -ാം വകുപ്പനു 
സരിച്ചു് ഒരു കമ്മീഷനെ നിയമിച്ചു് അന്വേഷണം നടത്തേണ്ടതു് എത്രയും ആവശ്യ 
: മായിട്ടുള്ളതാകുന്നു. 

1 , ശ്രീ . തോമസ്സ് മന്ത്രിയെന്ന തന്റെ നില ദുരുപയോഗപ്പെടുത്തി സ്വാർത്ഥ 
ലാഭത്തിനുവേണ്ടി ആലപ്പുഴ വി . ഒ. വക്കൻ ആൻഡ് സൺസ് എന്ന സ്ഥാപന 
ത്തിനും അവരുടെ ഒരു ബാങ്ക് വായ്പ ഗവണ്മെൻറിനെക്കൊണ്ടും 20 ലക്ഷം 
ഉറുപ്പികയ്ക്കും ഗാറൻറി കൊടുപ്പിച്ചു . ശ്രീ . തോമസ്സ 

ഗവണ്മെന്റിന്റെ മേൽ 
സ്വാധീനം ചെലുത്തിയും, ഗവണ്മെന്റിനെ തെറ്റിദ്ധരിപ്പിച്ചും ആണു് ഇപ്രകാരം 
ചെയ്തിട്ടുള്ളതു്. ടി സ്ഥാപനത്തിൻറ 

മുഴുവൻ ശരിയല്ലായെന്നും 
ശ്രീ . . തോമസ്സിനറിയാമായിരുന്നു. ഈ ഇടപാടിൽത്തന്നെ ഗവണ്മെൻറിലേയ്ക്കും. 
ചെല്ലുവാനുള്ള സാമ്പുഡ്യൂട്ടി ഇളവുചെയ്തുകൊടുത്തും ഗവണ്മെൻറിനും ആ ഇനത്തിൽ 
വലിയ നഷ്ടം വരുത്തി. ” ഒരു മന്ത്രിയെന്ന നിലയിൽ ഗവണ്മെന്റിന്റെ താൽപ്പര്യം 
പരിരക്ഷിക്കാൻ ബാദ്ധ്യസ്ഥനായ ശ്രീ . തോമസ്സ് ഗവണ്മെൻറിൻറ 

താൽപ്പര്യം 
പാടെ അവഗണിക്കുകയാണ്ചെയ്തതും. 


രേഖകൾ 


2 , കോട്ടയം ഡിസ്ട്രിക്ററിൽ ചിങ്ങവനത്തും രജിസ്റ്റേർഡ് ആഫീസോട 
കൂടി നടത്തിവരുന്ന ട്രാവൻകൂർ എലക്ട്രോ കെമിക്കൽസ് ലിമിററഡും എന്ന 
സ്വകാര്യ മേഖലയിലുള്ള ഒരു വ്യാപാരസ്ഥാപനത്തിനും അവരുടെ സകല ആസ്തികളും 
കേരളാ ഇൻഡസ്ട്രിയൽ ഡെവലപ്പ്മെൻറും കോർപ്പറേഷനും 30 ലക്ഷം ഉറുപ്പികയ്ക്ക് 
പണയപ്പെടുത്തിയിരിക്കെ, 10 ലക്ഷം ഉറുപ്പിക ലോണായി ശ്രീ . തോമസ്സ് കേരളാ 
ഫിനാൻഷ്യൽ കോർപ്പറേഷനെ സ്വാധീനിച്ചു . കൊടുപ്പിക്കുകയും, ആയതിൻ 
ഗവണ്മെൻറിനെക്കൊണ്ടും ഒരു ഗാരൻറി കൊടുപ്പിക്കുകയും ചെയ്തു. കേരളാ ഇൻഡ് 
സ്രിയൽ ഡവലുപ്പുമെൻറു കോർപ്പറേഷനിൽനിന്നും ടി കമ്പനി എടുത്ത ലോണിന്റെ 
പലിശപോലും അടയ്ക്കാതെ കുടിശ്ശിക വരുത്തിയിരുന്ന സമയത്താണു ഇപ്രകാരം ഒരു 
ഗാരൻറി കൊടുത്തു കേരളാ ഫിനാൻഷ്യൽ കാർപ്പറേഷനെക്കൊണ്ടും പത്തുലക്ഷം 
ഉറുപ്പിക ലോൺ കൊടുപ്പിച്ചതു്. സ്വാർത്ഥതാൽപ്പര്യത്തിനാലാണ് ശ്രീ . തോമസ്സ് 
ഇപ്രകാരമൊക്കെ ചെയ്തിട്ടുള്ളതു്. 


ഈ സ്ഥാപനത്തിനുതന്നെ ശ്രീ . തോമസ്സ് അവിഹിതമായും ചട്ടവിരുദ്ധമായും 
വേറെയും പല ആനുകൂല്യങ്ങൾ ചെയ്തുകൊടുത്തിട്ടുള്ളതാണു . കായലിൽനിന്നു 
കാ വാരുന്നതിനുള്ള ലൈസൻസും ശ്രീ . തോമസ്സിന്റെ കീഴിലുള്ള ഇൻഡസ്ട്രീസ് 
ഡിപ്പാർട്ടുമെൻറിനെക്കൊണ്ടും, ശ്രീ . തോമസ്സ് ഇടപെട്ട് ചട്ടവിരുദ്ധമായി ടി ട്രാവൻ 
കൂർ ഇലക്ട്രോ കെമിക്കൽസ് ലിമിററഡിനും കൊടുപ്പിച്ചു . ഇതും ശ്രീ . തോമസ് 
സ്വാർത്ഥലാഭത്തിനുവേണ്ടി ചെയ്തിട്ടുള്ളതുമാണു്. 


9 


കൊല്ലത്തുള്ള പാർവ്വതീമിൽ എന്ന സ്ഥാപനത്തിൽ ലോൺ കൊടുത്തതും 
ശ്രീ . തോമസ്സിന്റെ സ്വന്ത താൽപ്പര്യത്തെ മുൻനിറുത്തിയുള്ള അവിഹിതമായ 
ഇടപെടൽമൂലമാണു്. 

4. എറണാകുളം ഡിസ്ട്രിക്ററിൽ ചെങ്ങമനാട്ടുള്ള തോഷിബാ ആനന്ദ് എന്ന 
കമ്പനിയുടെ ഷെയറുകൾ ശ്രീ . തോമസ്സ് മന്ത്രിയെന്ന നില ദുരുപയോഗപ്പെടാതി 
സമ്മർദ്ദം ചെലുത്തി കേരളാ ഫിനാൻഷ്യൽ കോർപ്പറേഷനെക്കൊണ്ട് വാദിപ്പിച്ചു . 
ചട്ടമനുസരിച്ചു കേരളാ ഫിനാൻഷ്യൽ കോപ്പറേഷൻ ഷെയറുകൾ വാങ്ങാൻ പാടില്ല . 
ഈ സംഗതി അക്കൌണ്ടൻറ് ജനറലിന്റെ റിപ്പോർട്ടിൽ പ്രത്യേകം എടുത്തു പറഞ്ഞി 
ട്ടുണ്ട്. ശ്രീ , 

തോമസിന്റെ ഇടപെടൽമൂലവും സമ്മർദ്ദംമൂലവുമാണ കേരളാ 
ഫിനാൻഷ്യൽ കോർപ്പറേഷൻ ഇപ്രകാരം ഷെയറുകൾ വാങ്ങിയിട്ടുള്ളത്. വ്യക്തിപര 
മായ ചില താൽപ്പര്യത്താലാണ് ശ്രീ . തോമസ്സ് ഇപ്രകാരം ചെയ്തിട്ടുള്ളത്. ഇതി 
അഴിമതിയുണ്ട്. ഇതു കൂടാതെ ടി തോഷിബാ ആനന്ദ് എന്ന കമ്പനി കേരളാ 
ഇൻഡസ്ട്രീയൽ ഡവലപ്പൂമെൻറു കോർപ്പറേഷൻറ ഗാറൻറിയിൽ 90 ലക്ഷം 
ഉറുപ്പിക വായ്പ എടുക്കുകയും അതിലേയ്ക്ക് ടി കോർപ്പറേഷന് കിട്ടേണ്ട ഗാറൻറി 
ക്കമ്മീഷൻ ശ്രീ . തോമസ്സ് ഇടപെട്ടു വിട്ടുകൊടുക്കുകയും ശ്രീ . തോമസ്സ് ആ ഇനത്തിന 
സ്വന്തമായി ലാഭം ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ടു്. ഈ ഇടപാടിൽ തോഷിബാ കമ്പനി 
മാനേജിംഗ് ഡയറക്ടരും ശ്രീ . തോമസ്സം പങ്കാളികളാണ്. 

5. ട്രാവൻകൂർ- കൊച്ചിൻ കെമിക്കൽസ് ലിമിററഡിന്റെ മുൻ മാനേജിംഗ് 
ഡയറക്ടർ ആയിരുന്ന ശ്രീ . മലയാറ്റൂർ രാമകൃഷ്ണന്റെ പേരിലുള്ളആരോപണങ്ങളെ 
സംബന്ധിച്ച് വിജിലൻസ് വിഭാഗം നടത്തിവരുന്ന അന്വേഷണത്തെ വ്യവസായ 
വകുപ്പിൻറ ചാർജ്ജ്ഉള്ള ശ്രീ . തോമസ്തന്റെ നില ദുരുപയോഗപ്പെടുത്തി മന 
പുറം തടസ്സപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. 

മന്ത്രിയെന്ന 

നിലയിൽ വിജിലൻസ 
വിഭാഗത്തിന്റെ അന്വേഷണത്തെ സഹായിക്കാൻ ബാദ്ധ്യതപ്പെട്ട ശ്രീ . തോമസ 
ആരോപണവിധേയനായ ഉദ്യോഗസ്ഥനെസഹായിക്കുകയാണ് ചെയ്യുന്നതു്. ഇതു 
ഗുരുതരമായ കൃത്യവിലോപമാണു്. ഇതിൽനിന്നും മനസ്സിലാക്കേണ്ടതും ശ്രീ . രാമ 
കൃഷ്ണന്റെ പേരിൽഉന്നയിച്ചിരിക്കുന്നആരോപണങ്ങൾ വെളിച്ചത്തു കൊണ്ടുവരുന്ന 
പക്ഷം ശ്രീ . തോമസ്സ് മറച്ചുവച്ചിരിക്കുന്ന ചില സംഗതികൾ വെളിച്ചത്തു വരു 
മെന്നുള്ളതാണ്. 

6. ചെറുകിട വ്യവസായ കോർപ്പറേഷൻ മുൻ മാനേജിംഗ് ഡയറക്ടർ 
ആയിരുന്ന ശ്രീ . തമ്പി തോമസ്സ് കമ്പിളി വാങ്ങിയ ഇടപാടിൽ നടത്തിയ 
അഴിമതിയിൽ ശ്രീ . തോമസ്സിനും പങ്ക് ഉള്ളതാണു്. ശ്രീ . തമ്പി തോമസ്സിനെ 
സഹായിക്കാനുള്ള ശ്രീ . തോമസ്സിന്റെ വ്യഗ്രതയിൽനിന്നും ഇതു മനസ്സിലാക്കാവുന്ന 
താണ്. 


ഈ സംഗതികളിന്മേൽ ഒരു അന്വേഷണം നടത്തുകയാണെങ്കിൽ ആവശ്യമായ 
തെളിവുകൾ നൽകാൻ ഞാൻ തയാറാണ്. 


എന്ന്, 


( ഒപ്പുഴ.) 
പി . ഗോവിന്ദപ്പിള്ള, എം. എൽ. എ . 
(Copy ) 


33428 . 


10 


APPENDIX II 


Memorandum dated 7-9-1969 presented by Shri John Manjuran ; 
General Secretary, Kerala Socialist Party , Ernakulam , 

Cochin - 15 , to Shri M. K. Krishnan , 

Home Minister, Kerala . 


** 


Shri T. V. Thomas, (Minister for Industries ) 

1. Shri T. V. Thomas has influenced the Kerala Financial Corpo 
ration to give Rs. 10 lakhs by way of loan to Travancore Electro 
Chemicals Ltd., a private concern having its registered office at 
Chingavanam , Kottayam District, while its entire assets were 
mortgaged to Kerala Industrial Development Corporation for 
Rs. 30 lakhs . Further , the Kerala Government has stood guarantee 
for the said loan of Rs . 10 lakhs . It is reliably learnt that more 
concessions and benefits were given to the firm at the instance of 
Minister Shri T. V. Thomas. What was the special circumstance 
which motivated the Minister to go all the way to help this private 
concern ? 

2. In sanctioning a loan to Parvathy Mill, Quilon , also 
Shri T. V. Thomas had major role to play . 

3 . Shri T. V. Thomas has influenced the Kerala Financial Corpo 
ration to purchase, shares of THOSHIBA - ANAND Lamps , 
Chengamanad, Ernakulam District contrary to the rules that the 
Kerala Financial Corporation is not allowed to purchase shares. 
Further , the Kerala Industrial Development Corporation has stood 
guarantee for a loan of Rs. 90 lakhs to the said Thoshiba Anand 
and the Corporation has passed off legitimate commission in the 
deal, to the Thoshiba Anand Co. The Kerala Industrial Develop 
ment Corporation has done all these at the instance and influence 
of Minister Shri T. V. Thomas. It is to be suspected that Minister 
Shri Thomas has had some personal gain in the deal. 

4. It is a fact that there was corruption and malpractice in the 
purchase of woollen articles by the Small Scale Industries Corpo 
ration , while, Sri Thambi Thomas was the Managing Director. 
Minister Shri T. V. Thomas, also had a share in the deal and it is 
clear from the special interest which Shri T. V. Thomas has shown 
to help Shri Thambi Thomas. 


( True Extract) 


11 


APPENDIX III 


Memorandum dated 8-9-1969 presented by Shri Varkey Vadakkan , 

General Secretary , Karshaka Thozhilali Party , Trichur 
to Shri M. K. Krishnan, Home Minister- in -charge , 

Government of Kerala , Trivandrum . 


# 


### 


00 


Shri T. V. Thomas , ( Industries Minister ) . 


1. It is already proved by facts , that there was mal-practice and 
mis -management in Travancore- Cochin Chemicals, Udyogamandal, 
Alwaye . But Sri T. V. Thomas has failed to initiate any action 
against 

he corrupt fficials, but on the other hand, he has gone 
on records to protect these corrupt officials: 


*** 


*** 


** 


( True Extract ) 


III 
G.O.(MS) No. 342/69 /Home dated 18th October 1969. 
No. 37497 /SS4 /69/ Home. 

Dated, Trivandrum , 18th October 1900. 
WHEREAS the Government have received a resolution of the 
Kerala Legislative Assembly to the following effect, viz ., 

" This House requests the Government that a Judge of the High 
Court or a Retired High Court Judge be appointed as Enquiry 
Commissioner under the Commissions of Inquiry Act 1952 to 
enquire into the allegations of corruption raised in the Assembly 
against Shri B. Wellingdon , Minister for Health , before 
18-10-1969" . 

Now , therefore , in aocordance with the provisions of Section 3 
of the Commissions of Inquiry Act 1952 ( Central Act 60 of 1952) the 
Government hereby appoint a Commission of Inquiry consisting of 
Shri A. N. Mulla , Retired Judge of the Allahabad High Court to enquire 
into the allegations of corruption raised in the Legislative Assembly 
against Shri B. Wellingdon , Minister of Health , namely , 

(i) allegations raised by Shri K. M.Mani, M.L.A. in the Assembly 
in terms of the intimation dated 18-8-1969 given by him under Rule 
262 of the Rules of Procedure and conduct of Business in the Kerala 
Legislative Assembly. A copy of this intimation is included herein 
as Appendix I. 

(ii) allegations raised by Shri N. I. Devassykutty , M.L.A. in the 
Assembly in terms of the intimation dated 16-8-1969 given by him 
under Rule 262 of the Rules of Procedure and conduct of Business 
in the Kerala Legislative Assembly . A copy of the intimation is 
included herein as Appendix II . 

The Commission shall make its report to Government on or 
before 31st January 1970. The report shall cover all aspects of the 
matters specified above , with particular reference to the following: 

( 1) what are the real facts in respect of the matters covered by 
the allegations ; and 

(2 ) whether the facts disclose any misconduct or corruption on 
the part of Shri B. Wellingdon , Minister for Health . 

In exercise of the powers conferred on the Government by 
Section 5 of the Commissions of Inquiry Act, 1952 (Central Act 60 
of 1952) , the Government, having regard to the nature of the inquiry 
to be made, are pleased to direct that the provisions of sub- section (2 ), 
sub -section (3 ) , sub -section (4 ) and sub -section (5 ) of section 5 of the 
said Act shall apply to the Commission . 

By order of the Governor, 

S : ANANTAKRISHNAN , 
Special Secretary to Government. 


14 


APPENDIX I 


K. M. MANI, 
MEMBER , Legislative Assembly , 
Palai. 


Trivandrum , 

18-8-1969. 


To 


The Hon ble Speaker, 
The Legislative Assembly , 
Trivandrum . 


Sub :--Notice under Rule 262. 


Sir , 


As I would like to raise certain allegations of corruption against 
Shri B. Willingdon , Minister for Public Health , I request that I may 
be permitted for public interest to do so on 18-8-1969 in the Assembly 
and special time may be granted to me for the same. 


Explanatory note . 
Charges. (1) Two students Shri Joseph Paul and Cherian Philip 
who had not obtained the minimum marks required for selection 
were admitted to the M.B.B.S. Course in the T.D. Medical College , 
Alleppey , last year. In giving admission to them the Minister showed 
great favouritism and personal interest. He even sent a personal 
letter to the Vice - Chancellor of Kerala University requesting for a 
favour and praying for granting exemption to those students from 
the general rule of Minimum marks. Extraneous considerations had 
influenced the Minister to do so . 

(b ) The Health Minister in utter disregard of the general rule 
had misused his office and acted improperly in several cases of admis 
sion in the Medical Colleges. 


(Sd .) 


K. M. MANI. 


Copy to : The Minister . 


( True Copy ) 


15 


APPENDIX II 


N. I. DEVASSYKUTTY , 
MEMBER , 
LEGISLATIVE ASSEMBLY. 


Trivandrum , 
August, 16 , 1969. 


TO 


The Hon ble Speaker , 
Kerala Legislative Assembly , 
Trivandrum . 


Dear Sir , 


I give previous intimation as provided in Rule 262 of the Rules 
of Procedure of my intention to raise following allegations against 
the Hon ble Minister for Health in the discussion on the supplementary 
demands for grants on 18-8-1969. 


1 . Hon ble Minister for Health committed malpractices in 
giving admission to Sarvasri Joseph Paul and Cherian Philip in 
T.D. Medical College, Alleppey for the I.M.B.B.S. Course in 1968–. 
these students having only marks below the minimum of marks pres 
cribed by rules. Minister has written personal letter to the Vice 
Chancellor and subsequently met the Vice Chancellor in person in 
the University office to obtain for these students exemption from the 
minimum marks prescribed . 


2 . The Minister committed malpractices in issuing an order to 
give admission to Shri Mohammed Ismail, Moovattupuzha for 
M.S. Course in Trivandrum Medical College in 1968 overlooking the 
claims of other applicants having higher marks. Mr. Mohammed 
Ismail had only marks less than the minimum prescribed. In issuing 
the order the Minister interfered with the decision of the Medical 
Coilege authorities . 

3. The Minister committed malpractice by giving promise in 
person to give admission to T. A. Sunny, son of Shri T. A. Antony, 
Trichur in T.D. Medical College , Alleppey in 1967 and directing Shri 
Antony to give Rev. Fr. Joseph Vadakkan ( K.T.P. Leader ) Rs. 3,000 
and to Shri Varghese Macherry (K.T.P. Leader ) Rs. 4,500 as consi 
deration for the same. Accordingly amounts were paid to these 
K.T.P. leaders by Shri Antony by Cheques drawn on the Catholic 
Syrian Bank Ltd., Trichur. 


16 


4 . The Minister committed malpractice in giving transfer to 
Dr. K. S. Gangadharan , M.B.B.S. to -Erumapetty Government Hospital 
from Kadapuram and through Shri Thomas Parannur, member of 
the Minister s personal staff, asked the Doctor to pay Shri Varkey 
Vadakkan , General Secretary , K.T.P. Rs. 2,000 . Doctor paid Rs. 200 
to Shri Varkey Vadakkan as directed by Minister and asked for time 
for paying the balance amount. Shri Varkey Vadakkan wrote two 
letters to the Doctor asking the balance amount and intimidating the 
doctor with another transfer to a distant place if amount is not paid 
immediately . Since the Doctor could not pay the amount as promised 
he was suddenly transferred to Pindimana Government Hospital. 
The Doctor is now on leave . 


Yours sincerely , 

( Sd .) 
N. I. DEVASSYKUTTY. 


( True Copy ) 


IV 
G.O.(MS) No. 343|69|Home dated 18-10-1969. 
No. 37498 |554 69|Home. Dated , Trivandrum , 18th October , 1969. 

WHEREAS the Government are of opinion that it is neces 
sary to appoint a Commission of Inquiry for the purpose of making 
an inquiry into definite matters of public importance hereinafter 
specified : 

Now , therefore , in exercise of the powers conferred by Section 
3 of the Commissions of Inquiry Act, 1952 (Central Act, 60 of 1952) , 
the Government hereby appoint a Commission of Inquiry consisting 
of Shri A. N. Mulla , Retired Judge of the Allahabad High Court, 
to enquire into : 

( i) the allegations against Shri P. R. Kurup, Minister for 
Irrigation and Co-operation contained in the Memorandum submitted 
to the Minister - in - charge of Home Affairs by Shri P. Govinda Pillai, 
M. L. A., a copy of which is included herein as Appendix I, 

(ii) allegations against Shri P. R. Kurup contained in the 
Memorandum dated 7-9-1969 presented by Shri John Manjooran, 
General Secretary , Kerala Socialist Party , particulars of which are 
included herein as Appendix II, 

( iii) allegations against Shri P. R. Kurup contained in the 
Memorandum dated 8-9-1969 presented by Shri Varkey Vadakkan , 
General Secretary , Karshaka Thozhilali Party , particulars of which 
are given herein as Appendix III. 

The Commission shall make its report to the Government on 
ar before the 31st January 1970. The report shall cover all aspects 
of the matters specified above with particular reference to the 
following points : 

( 1 ) what are the real facts with regard to the matters 
A covered by these allegations ; 

(2 ) whether the facts disclose any misconduct or corruption 
on the part of Shri P. R. Kurup ; 

In exercise of the powers conferred on the Government by 
Section 5 of the Commissions of Inquiry Act , 1952 (Central Act 
60 of 1952), the Government having regard to the nature of the 
inquiry to be made, are pleased to direct that the provisions of 
sub - section ( 2 ) , sub -section (3 ) , sub -section (4 ) and sub -section (5 ) 
of Section 5 of the said Act shall apply to the Commission . 

By order of the Governor, 

S. ANANTAKRISHNAN , 

Special Secretary to Government. 
33/3428. 


18 


APPENDIX I 


കേരള ആഭ്യന്തരവകുപ്പുമന്ത്രി മുൻപാകെ, പി . ഗോവിന്ദപ്പിള്ള എം . എൽ. എ . 
ബോധിപ്പിക്കുന്ന മെമ്മോറാണ്ടം: 

ബഹുമാനപ്പെട്ട ജലസേചനവകുപ്പുമന്ത്രി ശ്രീ . പി . ആർ. കുറുപ്പു മന്ത്രി എന 
തന്റെ നില ദുരുപയോഗപ്പെടുത്തി താഴെ പറയുന്ന , അഴിമതികൾ നടത്തിയതായി 
3-10-1969 - ൽ ഞാൻ കേരളാ നിയമസഭയിൽ പ്രസ്താവിച്ചിട്ടുള്ളതാണു്. നിയമ 
സഭാചട്ടങ്ങളനുസരിച്ചു ഞാൻ ഉന്നയിച്ച അഴിമതി ആരോപണങ്ങളുടെ കത്തു 
ഞാൻ ബഹുമാനപ്പെട്ട സ്പീക്കർക്കും മുൻകൂട്ടിതന്നെ സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് . 
ഇതിൽ പറയുന്ന കാര്യങ്ങൾ, പൊതു പ്രാധാന്യമർഹിക്കുന്നവയാകയാൽ 1952 
കമ്മിഷൻ ഓഫ് എൻക്വയറീസും ആക്റ് 3 -ാം വകുപ്പനുസരിച്ച് ഒരു അ 
ഷണം നടത്തേണ്ടതു് എത്രയും ആവശ്യമാണു്. 


1 , താഴെ എ മുതൽ എഫൗവരെ അക്കങ്ങൾ കൊടുത്തു കാണിച്ചിരിക്കുന്ന 
ഇടപാടുകളിൽ ശ്രീ . പി . ആർ. കുറുപ്പു മന്ത്രി എന്ന തന്റെ നില സ്വാർത്ഥലാഭ 
ത്തിനുവേണ്ടി 

ദുരുപയോഗപ്പെടുത്തി ഗവണ്മെൻറിനും ഭീമമായ സംഖ്യ നഷ്ടം 
വരുത്തുകയും, ടിയാൻ നേരിട്ടുംഉദ്യോഗസ്ഥന്മാരുടെ മേൽ സ്വാധീനം ചെലുത്തിയും 
t കൺട്രാക്ടർമാർക്കും അനർഹമായ ആനുകൂല്യങ്ങളും മറ്റും നൽകുകയും ചെയ്തിട്ടുണ്ടു്. 

( എ ) പമ്പാ ഇറിഗേഷൻ ടണൽ പണിക്കുള്ള ആദ്യത്തെ കോൺട്രാക്റ് 
റ g ചെയ്ത് പുതിയ കോൺട്രാക്ടും കൊടുത്തതും. 

( ബി ) കറുത്തമണ്ണിൽ അക്വസകൗററു" (പമ്പാപദ്ധതി) കോൺട്രാക്ടിൽ 
കുറഞ്ഞ ടെൻഡറുകാരനു കൊടുക്കാതെ കൂടിയ ടെൻഡറുകാരനു കൊടുത്തത്. 
( സി ) കുററ്യാടി പ്രോജക്ടിൽ 

ടെൻഡറുകാരനു കൊടുക്കാതെ 
കൂടിയ ടെൻഡറുകാരനു കൊടുത്തതും. 

( ഡി ) ചെയ്തുതീർത്ത ജോലികൾക്കും കൺട്രാക്ടറോടു 
വാങ്ങി റേററു റിവൈസു ചെയ്തു തുക കൂട്ടി കൊടുത്തതു ചെയ്തു തീർത്ത ജോലികൾ 
കൺട്രാക്ടർമാരുമായി കൂട്ടുചേർന്നും ആർബിട്രേഷനു വിട്ടതു്. 

( ഇ ) പല ആൻറി - സി -എറോഷൻപണികളും ഒരു കോൺട്രാക്ടർക്കുമാത്രം 
നിയമവിരുദ്ധമായി കൊടുത്തതും. 


കുറത്ത 


അപേക്ഷകൾ 


2 . 


(എഫ്) ഫ്ളഡ്കൺട്രോൾ പണികൾ സംബന്ധിച്ചും ചെയ്യാത്ത ജോലി 
കൾക്കും പഞ്ചായത്തു നോമിനികൾക്കും പണം കൊടുത്തതും. 

ഗവണ്മെൻറുവക ഒരു കംപ്രസ്സർ എറണാകുളം ഡിസ്ട്രിക്ടിൽ കോല 
. ഞ്ചേരിയിലുള്ളഒരു കോൺട്രാക്ടറായ പൈലിപ്പിള്ള എന്നയാൾക്കും വിററവകയിൽ 
ഗവണ്മെന്റിനും ഒരു ലക്ഷത്തിനുമേൽ ഉറുപ്പിക നഷ്ടം വരുത്തിയിട്ടുണ്ടു്. ടി ഇട് 
പാടിൽ ശ്രീ . കുറുപ്പിനു പങ്കുണ്ട്. 


19 


ഒരു 


3. ശ്രീ . കറുപ്പു മന്ത്രിയെന്ന നില ദുരുപയോഗപ്പെടുത്തി ത 
മകന്റെയും തനിക്കുവേണ്ടിമറ്റു പാർശ്വവർത്തികളുടെയും ബന്ധുക്കളുടെയും പേരിട 
അനേകലക്ഷം രൂപയ്ക്കുള്ള സ്വത്തുക്കൾ സമ്പാദിച്ചിട്ടുണ്ട്. അവയിൽ ചിലതിന്റെ 
വിവരങ്ങൾ താഴെ കാണിക്കുന്നു. 

( എ ). മകന്റെ പേരിൽകണ്ണൂർ ഡിസ്ട്രിക്ടിരി പാനൂർ എന്ന സ്ഥലമ 
പത്മാടാക്കീസ് എന്ന പേരിൽ അറിയപ്പെടുന്ന സ്ഥാപനം, 
( ബി) 

കണ്ണൂർ ഡിസ്ട്രിക്ടിൽ പാനൂർ എന്നസ്ഥലത്തുള്ള കൊളവല്ല 
ഹൈസ്കൂൾ, 

( സി ) പാനൂർ എന്നസ്ഥലത്തുള്ള പഴയ കോടതി കെട്ടില്ല . ശ്രീ . കുറുപ്പി 

പാർശ്വവർത്തിയായ പാനൂർ കോഓപ്പറേററീവ് റൂറൽ ബാങ്കിലെ 
പ്യൂണിന്റെ പേരിലാണ് ഇത് വാങ്ങിയിരിക്കുന്നതു്. ഈ പ്യൻ ഒരു ചെറിയ 
വാടകകെട്ടിടത്തിൽ താമസിക്കുന്നവനു . വേറെ യാതൊരു വരവ്. ജ്വല്ലാത്ത അ 
മാണു , ഈ എടുപ്പിനും 50000 ഉറുപ്പികയിലധികം വിലവരും. 

( ഡി ) സ്വന്തക്കാരുടെ പേരിൽമൂന്ന് കാറുകൾ വാങ്ങിയിട്ടുണ്ട്. ഇതിൽ ഒരു 
കാർ അദ്ദേഹത്തിന്റെ ലാ കാളേജിൽ പഠിക്കുന്ന മകനാണ് ഉപയോഗിക്കസr 2 . 
മേൽപറഞ്ഞവ കൂടാതെ യു . സ്വത്തുക്കൾ ശ്രീ കുറുപ്പ് സമ്പാദിച്ചിട്ടുള്ളതു . 
അവയെ പററിയുള്ള കൂടുതൽ വിവരങ്ങൾ കമ്മിഷൻ മുൻപാകെ സമർപ്പിച്ചുകൊള്ളാ 
വുന്നതുമാകുന്നു. 

മേൽപറഞ്ഞവയെല്ലാം പൊതുപ്രാധാന്യമുള്ളവയും അതിനാൽ അവയെപററി 
വിശദമായ ഒരു പരസ്യാന്വേഷണം നടത്തണ്ടതും : എത്രയും ആവശ്യവുമാകുന്നു. 
മേൽപറഞ്ഞ ആരോപണങ്ങൾ തെളിയിക്കുന്നതിന് മതിയായ തെളിവുകൾ ഞാന 
കമ്മിഷൻ മുൻപാകെ ബോധിപ്പിച്ചുകൊള്ളാം. 


എന്ന 


P. ഗോവിന്ദപ്പിള്ള, M. L. A. 


333-128. 


20 


APPENDIX II 


Memorandum dated 7-9-1969 presented by Shri John Manjuran , 

General Secretary, Kerala Socialist Party, Ernakulam , 
Cochin - 15 , to Shri M. K. Krishnan , Home Minister , 

Kerala . 


Shri P. R. Kurup , (Minister for Irrigation & Co-operation ). 
1 . Certain works of Kuttiadi Project was not given to the lowest 
tender . The lowest tender was rejected on flimsy grounds and the 
work was sanctioned to a higher tender thus resulting huge loss 
to State . 

2. The Minister is held responsible for the sale of a compressor 
to a contractor , Kolenchery Paily Pillai. The loss to the State 
in the deal is estimated above Rs. one lakh . 

3 . The Minister has acquired properties both movable and 
immovable worth lakhs of rupees either in his son s name and in 
the name of his trusted lieutenant. His son has acquired after 
Sri P. R. Kurup became Minister , one Padma Talkies at Panoor and 
Kottavelloor High School at Panoor. The Minister has purchased 
three cars in the name of his close relatives. From where did the 
Minister s son and relatives got the amount to acquire these 
valuable properties . 


( True Copy) 


21 


APPENDIX III 


Memorandum dated . 8-9-1969 presented by Shri Varkey Vadaklan , 
General Secretary, Karshaka Thozhilali Party , Trichur to 
Shri M. K. Krishnan , Home Minister -in -charge , 

Government of Kerala , Trivandrum . 


Charges against Shri P. R. Kurup . 
1. The work of Kurudamon Aquaduct under P.I.P. division in 
Pathanamthitta costing about Rs. 17 lakhs was given to the second 
lowest tenderer while there was a difference of about 2 lakhs 
between the first lowest and second lowest. It is to be suspected 
that there are wide spread malpractices and corruption in this 
matter. 

2. The contract for anti-sea erosion work at Sakthikulangara 
between Marathady and Neendakara was given to T. A. Brothers 
in the name of QUILON Coastal Labourers Co -operative Society 
No. 194. In spite of the existing rule that Retention and Security 
amount of the work can be released only after three months after 
passing the final bill and over- ruling the objections of the depart 
mental authorities , Shri P. R. Kurup has ordered the immediate 
release of the Security amount of Rs. 80,000. What made him to 
order the immediate release of the security amount ? 

3. The rate quoted for an item of irrigation work at Malabar 
area was 19 pies per unit. The contractor after accepting pay 
ment of all other items petitioned to Shri P. R. Kurup praying that 
the rate may be raised to Rs. 19 per unit . The departmental officers 
strongly objected to the revision and pointed out that if the rate 
is enhanced this will not be the lowest contract . But over -ruling 
all objections the rate was revised and enhanced to Rs. 19 per unit 
costing an additional expense of Rs. 2 lakhs to the Government 
Exchequer. This should be enquired into . 

4. There is widespread rumours there were more or less compul 
sory collection and donation from the officials in connection with 
the marriage of the Minister s daughter. It is necessary in order 
to uphold higher standard of principle, in higher authorities, this 
matter is to be enquired into . 


( True copy ) 


